Kerala Gazette No . 12 dated 18th March 2008 . 
PART III 


STORES PURCHASE 


Forest Department 
TENDER NOTICE 


No. D - 624 /2008 . 


| 28th February 2008 . 


Competitive tenders, in sealed cover superscribing the 
name of work , are invited by the Divisional Forest Officer, 
Kottayam , on behalf of the Governor of Kerala , from 
eligible and recognized agencies for supply of materials 
and installation of Solar Power Fence . 


Last date and time of receipt of tender - - 25- 3 - 2008 
upto 1 p . m . 
| Date and time of opening of tender - 25 -3- 2008, 3 p . m . 

Period of completion — Before 31- 3 - 2008 . 

Rates, VAT and conditions of supply of materials 
should be clearly stated in respect of each item . The 
articles should be supplied and installed in the specified 
places before 31 - 3 - 2008 at their own expenses. Rules and 
regulations prescribed for tenders by the Government of 
kerala and Store Purchase Rules, regarding supply of 
materials, should be observed . 

If the date of tender happens to be declared a 
holiday , tenders will be received /opened on the next 
working day according to the schedule fixed . 


| Tender No. - 23 /2007 -08. 


Name of work — Supply of materials and installation of 
Solar Power Fence at Koruthode-Kandankayam 
Chennappilavu in Erumely Range during 2007 -08. 
Length 3 Kms. 
Materials to be supplied : 


Divisional Forest Office , 
Kottayam . 


|| 


| ( Sd.) 
Divisional Forest Officer . 


| 1 


No . 


| 


ദർഘാസ് പരസ്യം 


| 


| 


| 


| 


- 0 Kg . 
1560 Nos. 


| 


| 


| 


1. Energizer 
2 . Solar PV Module 70 Wp 
3. 12V 100 AH Battery 
4 . Lightning Diverter Kit 
5, 12G High Tensile Wire 
6. 1 G Wire 
7. PP Reel Insulators 
8 . End Insulators 
9 . Wire Tightner 
10. Super Earth Kit 
11. Joint Clamp 
12. Lead Out Cable 
13. Tool Kit 
14 . Spring Gate Set 
15. Neon Tester 
16 . Corner Posts with 

Supporting Posts 
17 . Intermediate Posts 


| 


| 


| 


50 Mtr . 
1 No . 


| 


നമ്പർ. ഇ2-428/ 2008. 

2008 മാർച്ച് 4. 
താഴെ പട്ടികയിൽ പറയുന്ന അളവിലുള്ള പോളിത്തീൻ 
കവറുകൾ 2008 - 09 സാമ്പത്തിക വർഷത്തിൽ സപ്ലെ ചെയ്യുന്ന 
തിന് മുദ്രവെച്ച ദർഘാസുകൾ, അംഗീകൃത ഉൽപ്പാദകർ വിതര 
ണക്കാരിൽ നിന്നും ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകളുടെ 
പുറത്ത് “ പോളിത്തീൻ കവറുകൾസപ്ലെ ചെയ്യുന്നതിനുള്ള 
ദർഘാസ് എന്ന് എഴുതി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർ 

വേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, എറണാകുളം, 
മണിമല റോഡ്, ഇടപ്പള്ളി പി . ഒ., എറണാകുളം എന്ന 
വിലാസത്തിൽ നിശ്ചിത സമയത്തിനുമുമ്പ് സമർപ്പിക്കേണ്ടതാണ്. 

-- ഡിവിഷന്റെ പേര് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, 
എറണാകുളം. 

- പോളി ത്തീൻ കവറു ക ളുടെ അളവും വിവ രാവും 
12 സെ . മീ. x 18 സെ . മീ. X150 ഗേജ് ( വെളുത്തതും സുതാര്യ 
മായതും). 

ആവശ്യമുള്ള അളവ് (ഏകദേശം) - 466 കി. 
അടങ്കൽ തുക (ഏകദേശം) - 43,000 രൂപ. 
നിരതദ്രവ്യം - 1, 075 രൂപ. 
ടെണ്ടർ ഫോറത്തിന്റെ വില : 
- ഒറിജിനൽ - രൂപ 150 + വാറ്റ്. 

- ഡ്യൂപ്ലിക്കേറ്റ് രൂപ 75 + വാറ്റ്. 
- ദർഘാസ് ഫോറങ്ങൾ 25 - 3 - 2008 ഉച്ചയ്ക്ക് 1 മണി വരെ 
എറണാകുളം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ അസിസ്റ്റന്റ് 
ഫോറസ്റ്റ്കൺസർവേറ്ററുടെ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന 
താണ്. പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ അന്നേദിവസം ഉച്ചയ്ക്ക് 


| 


3 Nos. 
| 1 No. 


| 


| 


45 Nos. 


400 


| 


, 


Probable Amount of Contract — Rs. 3 ,00 ,000 
Earnest Money Deposit - Rs. 7,500 
Cost of tender documents -Rs. 400 + VAT. 

Date of issue of tender forms — 20 - 3 - 2008 to 
25- 3 - 2008 Noon . 

Gaz . No . 12 / 2008 /DTP.(Stores ) 


2 മണി വരെ സ്വീക രി ക്കു ന്നതും 3 മണിക്ക് സ്ഥലത്ത് 
ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. പ്രസ്തുത ദിവസം പൊതുഒഴിവ് 
ദിവസമായി പ്രഖ്യാപിക്കുന്നപക്ഷം ദർഘാസ് നൽകുന്നതും 
സ്വീകരിക്കുന്നതും പരിശോധിക്കുന്നതും അടുത്ത പ്രവൃത്തി 
ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തുമായിരിക്കും. 


11. കരാർ പ്രകാരമുളള സപ്ലെ നിശ്ചിത ദിവസത്തിനകം 
- തൃപ്തികരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ സെക്യൂരിറ്റി 
വിടുതൽ ചെയ്യുന്നതിന് ആവശ്യമായ ടാക്സ് ക്ലിയറൻസ് 
സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി സകരിറ്റി മടക്കി 
വാങ്ങേണ്ടതാണ്. 


N . B : - - പോളിത്തീൻ കവറിന്റെ അടിഭാഗത്ത് രണ്ട് പഞ്ച് 

സുക്ഷിരങ്ങൾ ഉണ്ടായിരിക്കണം. 


നിബന്ധനകൾ 


12. സ്റ്റോർ പർച്ചേയ്സ് സംബന്ധിച്ച് കേരള സർക്കാർ 
- പുറ പ്പെടു വിച്ചിട്ടു ള ള വ്യവസ്ഥ കൾ കരാ റു കാ രൻ 

പാലിക്കുവാൻ ബാദ്ധ്യസ്ഥനാണ്. 
13 . കേരള വനം വകുപ്പ് കോഡിലും കേരള സ്റ്റോർ 

പർച്ചേയ്സ് മാനുവലിലും പറയുന്ന വ്യവസ്ഥകൾ ഈ 
ദർഘാസിനും ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾ 
എറണാകുളം സോഷ്യൽ ഫോറസ്ട്രി ഡിവി ഷൻ 
ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ നേരിട്ടും 
0484 - 2344761 എന്ന ഫോൺ നമ്പരിലും അന്വേഷിച്ചാൽ 
അറിയാവുന്നതാണ്. 


1. പോളിത്തീൻ കവറുകൾ കരാർ അനുസരിച്ച് ഈ 

ഡിവിഷന്റെ കീഴിലുള്ള എറണാകുളം/ പെരുമ്പാവൂർ 
റെയിഞ്ച് ഓഫീസറെ ഏൽപ്പിച്ച് രസീത് വാങ്ങേണ്ട 
താണ്. 


( ഒപ്പ്) 
സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ്കൺസർവേറ്റർ 
ഡിവിഷൻ, എറണാകുളം. ( കേരള ഗവർണ്ണർക്കുവേണ്ടി.) 


Health Services Department 

- TENDER NOTICE . 
No. A5-3028/2007 . 

| 22nd February 2008 . 
Sealed competitive tenders are invited from reputed 
firms for the supply and installation of C - ARM -Image 
Intensifier with accessories having standard mark for the 
use of Orthopedic Department of District Hospital, Kollam . 


- കരാറിൽ ഏർപ്പെടുന്ന തീയതി മുതൽ ആവശ്യാനു 

സ രണം സപ്ലേചെയ്യേണ്ടതും 6 മാസ ത്തി നകം 
സയെപൂർത്തിയാക്കേണ്ടതുമാണ്. 
3. മേൽ പ റ ഞ്ഞ ദി വ സ ങ്ങ ൾ ക്കു ള്ളിൽ നിശ്ചിത 

അള വിൽ സപ്ലെ പൂർത്തിയാക്കാൻ സാധിക്കാത്ത 
പക്ഷം ടി ദർഘാസ് റദ്ദാക്കിയതായി കണക്കാക്കുന്നതും 
ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും പോളി 
ത്തീൻ കവറുകൾ വാങ്ങുന്നതിനുള്ള നടപടി സ്വീക 
രിക്കുന്നതുമാണ്. 
4 . നി ര ത ദ വ്യം ഡിമാ ന്റ് ( ഡാ ഫ് റ്റാ യി താ ഴെ 
ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ പേരിൽ ദർഘാ സി 

നോടൊപ്പം പ്ലഡ്ജ് ചെയ്ത് ഹാജരാക്കേണ്ടതാണ്. 
5. എ സ് . എ സ് . എ . യൂ ണി റ്റു ക ൾ നി ര ത ദ വ്യം 
നൽകേണ്ടതില്ല . അത്ത രം സ്ഥാപ ന ങ്ങൾ അതാത് 
ജില്ലാ വ്യ വ സാ യ കേന്ദ്രം മാ ന ജ രു ടെ ഇ തു 
സംബന്ധിച്ച് യോഗ്യതാസർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട 
താണ്. 
6. പട്ടിക യിൽ പറ ഞ്ഞി രിക്കുന്ന കവറുകളുടെ എണ്ണം 

ഏകദേശം മാത്രമാണ്. 
7. 12 സെ . മീ . x 18 സെ . മീ . x 150 ഗേജ് പോളിത്തീൻ 
കവ റു കൾ കിലോ ഒന്നിന് ദർഘാ സിൽ 
രേഖപ്പെടുത്തുന്ന നിരക്ക് വിലയും ട്രാൻസ്പോർട്ടിംഗ് 
ചാർജ്ജും മറ്റ് നില വിലുള്ള നികുതികൾ എന്നിവ 
അടങ്ങിയതായിരിക്കണം. 


SPECIFICATIONS 


8. ദർഘാസിനോടൊപ്പം സാമ്പിളായി രണ്ട് പോളിത്തീൻ 

കവറുകൾ വച്ചിരിക്കണം. കൂടാതെ ഒരു കിലോയിൽ 
ഉദ്ദേശം എത്ര ക വ റു കൾ ലഭ്യ മാ ണെ ന്നും കൂടി 
രേഖപ്പെടുത്തണം. 


Image - intensifier (mobile ) 

II tube 9?” type (230 mm) 
Aluminium c -arm 
Image intense fare tube with power 
supply unit . Triple field 

X - Ray round grid 9” 8: 1, 100 LPI 
X - Ray Tube - Focal spot -dual 
(tube head) Focal spot size - Small 0 . 6 mm 

Large 1.5 mm 

Mono block with stm 
X -Ray Generator — 40 KHz High Freq . 

Maximum Power Output 3 .5 kw 
Fluoro /Radiographic KV 40 to 110 KV 
Fluoro mA ( Normal Mode ) 0 .1 to 3 mA 
Fluoro Timer 5 min cumulative 
Radiographic mA 30 mA 
Radiographic Timer 0 .1 to 3 seconds 

H . D . Mode (Max, mA ) 7.5 mA 
Monitor 

- Two numbers17 " Flicker free 
Digital Image Processor (DIP ) 

100000 storing capacity 
CD writer 
Printer interface only 
CCD camera 


9. അംഗീക രിക്ക പ്പെടുന്ന ദർഘാ സു കാ രൻ അടങ്കൽ 
തുകയുടെ അഞ്ച് ശതമാനം ( 5 % ) സെക്യൂരിറ്റി വച്ച് 
ദർഘാസ് അംഗീകരിക്കുന്നതായി അറിയിക്കുന്ന തീയതി 

മുതൽ ഏഴ് (7 ) ദിവസത്തിനകം കരാറിലേർപ്പെടണം. 
10. എസ്. എസ്. ഐ . യൂണിറ്റു കൾ സെക രിറ്റി 

അട യ്ക്കേ ണ്ട തില്ല . അത്തരം സ്ഥാപ ന ങ്ങൾ ജില്ലാ 
വ്യവസായ കേന്ദ്രം മാനേജരുടെ ഇതു സംബന്ധിച്ച 
യോഗ്യത സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 


-- ടെണ്ടറിനോടൊപ്പം ടെണ്ടർ തുകയുടെ 1 % വരുന്ന തുക 
( നിരതദ്രവ്യം) ബാങ്ക് ഡാം സ്റ്റോർ പർച്ചേസ് റൂളിൽ 
അനുശാസിക്കുന്ന പ്രകാരമുള്ള താൽക്കാലിക കരാർ 50 രൂപ 
മുദ ര ത ത്തിൽ സമർപ്പി ക്കേ ണ്ട തു മാ ണ് . സർക്കാർ 
സ്ഥാ പ ന ങ്ങ ളിൽ ആ ഹാ ര സാ ധ ന ങ്ങ ൾ നൽകു ന്ന തിന് 
നില വി ലു ള്ള എല്ലാ നിയ മ ങ്ങളും കരാ റു കാ രൻ 
പാലിക്കേണ്ടതുമാണ്. 


Tender forms will be issued to genuine firms at their 
requests up to 2 p .m . on 8 - 4 - 2008 . The intending 
tenderers should remit Rs. 700 to treasury under the Head 
of Account 2210 -80 -800-86 (Rs. 400 for duplicate copy ) and 
usual sales tax under the Head of Account 040( b) and 
submit the original chalan to the Hospital for issuing 
tender form . Tender will be accepted up to 3 p .m . on 
9 - 4 - 2008 . The sealed covers of Tender should contain 
superscription “ Tender for the supply of C - ARM and 
addressed to the Superintendent, District Hospital, Kollam. 
The tender should submit a DD worth Rs. 12 ,000 in favour 
of the Superintendent as EMD along with the tender. The 
details of warranty/AMC of the equipment may also be 
stated in the tender. The tenders will be opened at 
10 -4 -2008 , 11 a . m . in the presence of tenderers or their 
authorised representation . 

The tender will be accepted subject to the approval 
of DHS and the supply and installation of the item will be 
made for the receipt of the supply order from this office . 
Payment will be arranged from HDC funds for satisfactory 
work of the equipment. 


മേൽപറഞ്ഞ ആഹാരസാധനം വിതരണം ചെയ്യുവാൻ 
ഉത്തരവ് ലഭിക്കുന്ന കരാറുകാരൻ ടെണ്ടർ തുകയുടെ 5 % വരുന്ന 
തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി നൽകേണ്ടതും അതിനൊപ്പം 
വിതരണം സുഗമമായി നടത്തുന്നതിനുള്ള കരാർ 50 രൂപയുടെ 
മുദ്രപ്പത്രത്തിൽ നൽകേണ്ടതുമാണ്. 

- കൂടുതൽ വിവരങ്ങൾബന്ധപ്പെട്ട ആശുപത്രി അധികാരിക 
ളിൽ നിന്നും പ്രവ്യത്തി സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. 
കുറിപ്പ്. - കരാറുകാരൻ 400 ( ഗ്രാം ), 800 ( ഗ്രാം ) തൂക്കം വരുന്ന 

പായ്ക്കറ്റുകളിൽ പ്രത്യേകം പ്രത്യേകം വില രേഖപ്പെടു 
ത്തേണ്ടതാണ്. 


മെഡിക്കൽ കോളേജ് ആശുപത്രി, 
ആലപ്പുഴ. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


For details of tender can be had from the Hospital 
office during working hours. 


District Hospital, 
Kollam . 


(Sd.) 
Superintendent. 


ദർഘാസ് പരസ്യം 


TENDER NOTICE . 
No. B -650/2008/ W & CHA . 23rd February 2008. 

Competitive tenders in sealed covers are invited for 
and on behalf of the Superintendent, W & C Hospital, 
Alappuzha for the supply of “ Pulse Oxymeter Multi 
Channel” for the use of the Main Operation Theatre of 
this Hospital. The cover containing the tender should be 
superscribed with the words supply of “ Pulse Oxymeter 
Multi Channel ” . The tender should reach the office on or 
before 22 - 3 -2008 at 12 Noon and it will be opened at 
1 p . m . on the same day itself by the undersigned or 
authorized officers. 

Sealed tenders should be sent by registered post 
only so as to reach the same in the prescribed date and 
time itself. 


നമ്പർ ബി2, 1440 / 2008/ എം . സി . എച്ച്. എ . 2008 ഫെബ്രുവരി 29 . 


ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 
1 - 4 - 2008 മുതൽ 31 - 3 - 2009 വരെയുള്ള ഒരു വർഷകാലയള 
വി ലേക്ക് താഴെ പറയുന്ന ആഹാര സാ ധനം വിതരണം 
ചെയ്യുന്നതിന് മുദ്രവെച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ടെണ്ടറിന്റെ ഉദ്ദേശ്യ മൂല്യം 7,38,000 രൂപയാണ്. 

| ബഡ് (വെള്ള) - 400 ( ഗ്രാം ) 800 ( ഗ്രാം ) പായ്ക്ക് റ്റ് 
(പത്യേകം വില രേഖ പ്പെടുത്തണം. ( ഗ വൺമെന്റ് 
അനുശാസിക്കും വിധം ഗുണമേന്മയുള്ളതായിരിക്കണം.) 

- ടെണ്ടർ ഫോം ആവശ്യമുള്ളവർ അതിന്റെ വിലയായ 700 
രൂപയും വിൽപന നികുതിയും ഡ്യൂപ്ലിക്കേറ്റ് ഒന്നിന് 400 രൂപയും 
വിൽപന നികുതിയും 24 - 3- 2008 തിങ്കളാഴ്ച പകൽ 3 മണിവരെ 
ഈ ആശു പ്രതി ഓഫീസിൽ അടച്ച് ടെണ്ടർ ഫോം 
വാങ്ങാവുന്നതും പൂരിപ്പിച്ച മുദ്ര വെച്ച ടെണ്ടറുകൾ 25- 3- 2008 
ചൊവ്വാഴ്ച പകൽ 11 മണി വരെ ഈ ഓഫീസിൽ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം പകൽ 1 . 30 - ന് ടെണ്ടർ 
സമർപ്പിച്ച വ രു ടെയോ അധികാ ര പ്പെടുത്തിയ വരുടെയോ 
സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറക്കുന്നതുമാണ്. 


Name of Equipment and PAC — Pulse Oxymeter 
- Multi Channel ( Pulse + 02 + ECG + NIBP) Rs. 1 ,35 ,000 . 

EMD - 2.5 % of PAC. 
Cost of tender form — Rs. 400 + 12 .5 % VAT . 

Tender documents and other particulars can be had 
from this office upto 1 p .m . one day before the tender 
date, on application in writing and on payment of cost 
(not refundable ) either in cash or in money order. The 
details of supply of equipments carried out during the 
period of last one year to Government firms may also be 
submitted along with the tenders . All other conditions are 
the same as those stipulated in Kerala Store Purchase 
Manual. Any other information may be had from the 
undersigned during working hours. 

( Sd.) 
Office of the Superintendent , - Superintendent. 
W & C Hospital, 

(For and on behalf of the 
Alappuzha . 

Governor of Kerala ). 


ടെണ്ടർ നിബന്ധനപ്രകാരം കരാറുകാരൻ ടെണ്ടറിനോടൊപ്പം 
ഈ സ്ഥാപനത്തിന്റെ പരിധിയിലുള്ള ബന്ധപ്പെട്ട ആശുപ്രതി 
അധികാരികൾ കരാറുകാരന്റെ പേരിൽ ആഹാരസാധനങ്ങൾ 
വിൽക്കുവാൻ വേണ്ട പി. എഫ്. എ . നിയമപ്രകാരം നൽകിയ 
ലൈസൻസ്ഹാജരാക്കേണ്ടതാണ്. 


Industrial Training Department 

TENDER NOTICE 
No. E3 - 3315 / 2007. 

29th February 2008. 
Sealed competitive tenders are invited for the 
supply of Tools and Equipments to various I.T.I s under 
Industrial Training Department. 

- Tender No . and Items - E3 / 22/ 2008 _ Weighing 
Machine . 
Cost of tender form (including ) + 12 .5 % VAT. 

Original - Rs. 169 

Duplicate — Rs. 113 . 
Last date and time of sale of tender 
18- 3- 2008, 4 p . m . 

Last date and time of receipt of sealed tenders 
18-3 - 2008, 5 p . m . 


ദർഘാസ് വില പണമായിട്ടോ മണിയോർഡറായിട്ടോ 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖപ്പെടുത്തിമുദ്രവച്ച കവറുകൾ ഡയറക്ടർ, 
വ്യാ വ സാ യിക പരിശീലന വകു പ്പ് , തക്കാ ട് , 
തിരുവനന്തപുരം- 14 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. 
താമസിച്ചു ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. 
ഒറിജിനൽ ദർഘാസ് പ്രമാണത്തോടൊപ്പം ആകെ വിലയുടെ 
ഒരു ശതമാനം നിരതദ്രവ്യവും 50 രൂപ ( അൻപത് രൂപ മാത്രം) 
വിലയുള്ള കേരള സർക്കാർ മുദ്ര പത്രത്തിൽ പ്രാഥമിക കരാർ 
പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് തുറക്കുന്ന തീയതി 
മുതൽ മൂന്ന് മാസം വരെ വില നിരക്ക് പ്രാബല്യത്തിൽ 
ഉണ്ടായിരിക്കണം. അല്ലാത്ത ദർഘാസുകൾ യാതൊരു കാരണ 
വ ശാലും പരിഗണിക്കു ന്നതല്ല. കേരളത്തിന് പുറത്തുള്ള 
കമ്പ നികൾക്ക് മുദ്രപത്രം ആവ ശ്യ മു ണ്ട ങ്കിൽ 75 രൂപ 
( എഴുപത്തിയഞ്ച് രൂപ മാത്രം) മണിയോർഡറായി അയച്ചു 
തന്നാൽ ഈ ആഫീസിൽ നിന്നും മുദ്രപത്രം വാങ്ങി അയച്ചു 
തരുന്നതാണ്. (മണിയോർഡർ മാത്രമേ സ്വീകരിക്കുകയുള്ളു). 
ദർഘാസ് പ്രമാണം കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. 


Thycaud , 
Thiruvananthapuram . 


( Sd.) 
Director of Training . 


Date and time of opening of sealed tenders 
19 -3- 2008, 11 a. m . 

The cost of tender form will be accepted only by 
cash or Money Order. The tender should be superscribed 
with tender number and date and addressed to the 
Director of Training, Industrial Training Department, 
Thycaud , Thiruvananthapuram - 14 . Late tenders will not 
be accepted . One per cent of the total cost quoted should 
be enclosed as Earnest Money Deposit . Validity period 
3 months from the date of opening the tenders, otherwise 
will be rejected . Tenders in original should be accompanied 
with preliminary agreement in Kerala Stamp Paper worth 
Rs. 50 (Rupees Fifty only ) otherwise the tender will not 
be considered. Stamp Paper will be forwarded to the firms 
outside Kerala if required by remitting Rs. 75 (Rupees 
Seventy five only ) separately by Money Order (Rs. 25 is 
intended to cover postage and incidental expenses ) . 
Tender forms are not transferable . 


- വ്യാവ സാ യിക പരിശീലന വകു പ്പിന്റെ കീഴിൽ 
പ്രവർത്തിക്കുന്ന വിവിധ ഐ . ടി. ഐ . കളിലെ പരിശീലനത്തിന് 
വിവിധതരം ട്രേഡുകളിൽ താഴെ കാണുന്ന ടൂൾസ് ആന്റ് 
എക്വിപ്മെന്റ് സ് ( സെന്റർ ഓഫ് എക്സലൻസ്) വിതരണം 
ചെയ്യാൻ താൽപര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിക്കുന്നു . 


Jail Department 

RE - TENDER NOTICE 
- No. A2 - 18416/2007. 

27th February 2008. 
Sealed tenders are invited for the supply of dietary 
and miscellaneous articles required for use in the various 
Jail Institutions under the Jail Department as shown in the 
Annexure for the period from 1st April 2008 or at a later 
date upto 31st March 2009 . The tenders should be super 
scribed as “ the tender for the supply of dietary and 
imiscellaneous articles for the year 2008 - 09 and addressed 
to the Superintendent of the Institutions concerned as 
shown in the Annexure . The details such as last date 
and time for closing the sale of tender forms, date and 
time for receipt of tenders and date and time for opening 
the tenders are furnished below . 

Intending tenderers may on application to the 
Superintendent of the Institutions obtain the requisite 
tender forms in which rates have to be quoted . Tenderers 
should quote rate of each and every items in the 
schedule of articles. Tenders will be settled itemwise . 
Application for tender forms shall be accompanied by 
cash remittance of price of tender form fixed as per 
Govenment Order (Ms.) No. 1662 /99 /Fin . dated 30 -7 - 1999 . 
The costs of tender forms are not transferable . The filled 
up tender forms shall be submitted to the Superintendent 
of the institutions concerned before the fixed hour and 
date as shown in the Annexure . The tenders should be 
submitted along with duplicate . Tenders received late will 
not be accepted under any circumstances. 

The Superintendents of the institutions hold the right 
to obtain the rationed items from the ration shops and 
Food Corporation of India and other available 
dietary and miscellaneous articles including mutton , fish 
(fish only from Matsya Fed , if available ) and firewood 


ദർഘാസ് നമ്പരും ഇനവും ഇ3/ 22 / 2008 - വെയിംഗ് 
മെഷീൻ. 
- ദർഘാസ് ഫാറത്തിന്റെ വില 12.5 % വാറ്റ് ഉൾപ്പെടെ. 

ഒറിജിനൽ രൂപ 169 . 

ഡൂപ്ലിക്കേറ്റ് രൂപ 113 . 
- ദർഘാസ് വിൽപ്പനയുടെ അ വ സാന തീയതിയും 
സമയവും - 18 - 3 - 2008, 4 മണി. 

മുദ്ര വച്ച ദർഘാസുകൾ സ്വീകരിക്കുന്ന അ വ സാന 
തീയതിയും സമയവും 18 - 3- 2008, 5 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
19 - 3- 2008, 11 മണി. 


from any Government/SemiGovernment Departments and 
Agencies / Maveli Stores /Kerala State Civil Supplies 
Corporations/ Triveni Departmental Stores /Co -operative 
Societies /Milma/Khadi and Village Industries/Horticorp / 
Neethi Stores etc. Tender is invited for the items which 
are not available in the above said sources. Further details 
can be had from the Superintendents of institutions 
concerned during office hours . 


ആഹാരസാധനങ്ങളും മറ്റു പലവക സാധനങ്ങളും വിതരണം 
ചെയ്യുന്നതിനുള്ള ടെണ്ടർ എന്നു രേഖപ്പെടുത്തിയിരിക്കണം. 
ടെണ്ടർ ഫാറം വിൽക്കുന്ന അവസാന തീയതി, സമയം 
ടെണ്ടർ സ്വീകരിക്കുന്ന തീയതി, സമയം, തുറക്കുന്ന തീയതി, 
സമ യം എന്നീ വിവ ര ങ്ങ ൾ അ നു ബ ന്ധ ത്തിന് താഴെ 
രേഖപ്പെടുത്തിയിരിക്കുന്നു. 


NEXURE 


| Sl. 


No. 


Tender Number, 
Name of Institutions 

and P. A . C . 


Office from which 
tender forms are 
to be obtained and 
tenders forwarded 
Superintendent, 
Sub Jail , 
Mavelikkara 
Superintendent, 
Sub Jail, 
Meenachil 
Superintendent, 
Sub Jail, 
Peerumade 
Superintendent, 
Sub Jail , 
Devikulam 


1/ 2008 - Sub Jail, 
Mavelikkara 
Rs. 5 Lakhs 
2/ 2008 - Sub Jail , 
Meenachil 
Rs. 3 Lakhs 
3/2008 _ Sub Jail, 
Peerumade 
Rs. 4 Lakhs 
4/ 2008 - Sub Jail, 
Devikulam 
Rs. 3 Lakhs 
5/ 2008 Sub Jail, 
Muvattupuzha 
Rs. 5 Lakhs 
6/2008 - Sub Jail, 
Ponkunnam 
Rs. 3 Lakhs 
7/2008 - Sub Jail, 
Alathur 
Rs. 5 Lakhs 
8/2008 - Sub Jail, 
Vythiri 
Rs. 4 Lakhs 


ടെണ്ടർ ഫോറത്തിന്റെ രണ്ടു പ്രതികൾ വീതം അതാതു 
സ്ഥാപനത്തിൽ നിന്നും 30 - 7 - 1999 - ലെ ജി . ഒ . ( എം .എസ്.) 
1662 /99/ ഫിൻ. എന്ന സർക്കാർ ഉത്തരവനുസരിച്ച് നിശ്ചിത 
വിലയ്ക്ക് ലഭിക്കുന്നതാണ്. ടെണ്ടർ ഫാറത്തിന്റെ വില 
അടച്ചത് യാതൊരു കാരണവശാലും മടക്കി കൊടുക്കുന്നല്ല. 
ടെണ്ടർ ഫോറത്തിന്റെ വില പണമായി മാത്രമേ 
സ്വീകരിക്കുകയുള്ളു. ടെണ്ടർ ഫാറങ്ങൾ കൈമാറ്റം ചെയ്യാൻ 
പാടുള്ളതല്ല. പൂരിപ്പിച്ച ടെണ്ടർ ഫാറങ്ങൾ താഴെ 
പറഞ്ഞിരിക്കുന്ന നിശ്ചിത ദിവസത്തിനും സമയത്തിനും 
മുമ്പായി അതാതു സ്ഥാപനത്തിലെ സൂ (പണ്ടിന് 
സമർപ്പിക്കേണ്ടതാണ്. കരാറുകാരൻ ഓരോ സാധനത്തിന്റെയും 
വില രേഖപ്പെടുത്തിയിരിക്കണം. ആയതിന്റെ അടിസ്ഥാനത്തിൽ 
ആയിരിക്കും ഓരോ സാധനത്തിനും കരാർ ഉറപ്പിക്കുന്നത്. 
ടെണ്ടറിന്റെ രണ്ടുപതികൾ അ താതു സൂപണ്ടു മാർക്ക് 
സമർപ്പിക്കേണ്ടതാണ്. 

-- റേഷൻ സാധനങ്ങൾ റേഷൻ കടകളിൽനിന്നും 
അല്ലെങ്കിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇൻഡ്യയിൽ നിന്നും 
വാങ്ങുന്നതിനും സർക്കാർ / അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ 
ഏജൻ സികൾ| കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലസ് 
കോർപ്പറേഷൻമാവേലി സ്റ്റോർ/ സഹകരണ സ്ഥാപനങ്ങൾ/ ഖാദി 
ആന്റ് വില്ലേജ് ഇൻഡസ്ട്രീസ്/മിൽമ / ഹരിത / ത്രിവേണി 
ഡിപ്പാർട്ടുമെന്റൽ സ്റ്റോർ /മൽസ്യഫെഡ് (ഉണക്ക മൽസ്യം 
മൽസ്യഫെഡിൽ ലഭ്യമാണെങ്കിൽ അവിടെ നിന്നു തന്നെ 
വാങ്ങേണ്ടതാണ്.) മുതലായ സ്ഥാപനങ്ങളിൽ ലഭ്യമാകുന്ന 
സാധനങ്ങൾ ( ആട്ടിറച്ചി, ഉണക്കമൽസ്യം, വിറക് എന്നിവ 
ഉൾപ്പെടെ) അവിടെ നിന്നും തന്നെ വാങ്ങുന്നതിനും 
അല്ലാത്തവ സ്റ്റോർ പർച്ചേയ്സ് ചട്ടങ്ങൾക്കു വിധേയമായി 
വാങ്ങുന്നതിനും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ സൂപ്രണ്ടുമാർക്ക് 
അധികാരമുണ്ടായിരിക്കും. മറ്റു വിശദവിവരങ്ങൾ ബന്ധപ്പെട്ട 
സ്ഥാപനത്തിലെ സൂപ്രണ്ടുമാരിൽ നിന്നും ആഫീസ് പ്രവൃത്തി 
ദിവസങ്ങളിൽ നേരിട്ട് അന്വേഷിച്ചറിയാവുന്നതാണ്. 


Superintendent, 
Sub Jail , 
Muvattupuzha 
Superintendent, 
Sub Jail , 
Ponkunnam 
Superintendent, 
Sub Jail, 
Alathur 
Superintendent 
Sub Jail , 
Vythiri 


അനുബന്ധം 


കമ 
നമ്പർ 


ടെണ്ടർ നമ്പരും 
സ്ഥാപനത്തിന്റെ പേരും 
അടങ്കൽ തുകയും 


ടെണ്ടർ ഫോറം 
വാങ്ങേണ്ടതും 
കൊടുക്കേണ്ടതുമായ 
- സ്ഥലം 

( 3 ) 


- (1) 


Closing date and time of sale of tender form 
22 -3-2008, 4 p. m . 

Last date and time for receipt of tenders — 25 -3 - 2008 , 
3 p . m . 

Date and time of opening of tenders — 25 -3 - 2008 , 
4 p . m . 

കേരള സംസ്ഥാന ജയിൽ വകുപ്പിന്റെ കീഴിലുള്ള 
അനുബന്ധത്തിൽ കൊടുത്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ 2008 - 09 
സാമ്പത്തിക വർഷത്തേക്ക് 1- 4 - 2008 മുതൽ അല്ലെങ്കിൽ 
അതിനുശേഷമുള്ള മറ്റേതെങ്കിലും ദിവസം മുതൽ 31- 3- 2009 
വരെ ആവശ്യമുള്ള ആഹാര സാധനങ്ങളും അതിനോട് 
ബന്ധപ്പെട്ട മറ്റു സാധനങ്ങളും വിതരണം ചെയ്യാൻ 
തയ്യാറുള്ളവരിൽ നിന്നും നിർദ്ദിഷ്ട ടെണ്ടർ ഫോറത്തിൽ 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . ടെണ്ടർ 
സമർപ്പിക്കേണ്ടത് അതാതു സ്ഥാപന ങ്ങളിലെ സൂപ ണ്ടു 
മാർക്കാ യി രി ക്ക ണം . കവ റി നു പു റത്ത് 2008 - 09 - ലേക്ക് 

Gaz . No. 12 / 2008 /DTP .(Stores ) 


( 2) 
1/ 2008 - സബ് ജയിൽ, 
മാവേലിക്കര 
രൂപ 5 ലക്ഷം 
2 / 2008 - സബ് ജയിൽ, 
മീനച്ചിൽ 
രൂപ 3 ലക്ഷം 
3/ 2008 - സബ് ജയിൽ, 
പീരുമേട് 
രൂപ് 4 ലക്ഷം 
4 / 2008 - സബ് ജയിൽ, 
ദേവികുളം 
രൂപ് 3 ലക്ഷം 


സൂപ്രണ്ട്, 
സബ് ജയിൽ, 
മാവേലിക്കര 
സൂപ്രണ്ട്, 
സബ് ജയിൽ, 
മീനച്ചിൽ 
സൂപ്രണ്ട്, 
സബ് ജയിൽ, 
പീരുമേട് 
സൂപ്രണ്ട്, 
സബ് ജയിൽ, 
ദേവികുളം 


- (1) 


(2 ) 
5 / 2008 - സബ് ജയിൽ, 
മൂവാറ്റുപുഴ 
രൂപ 5 ലക്ഷം 
6/ 2008 - സബ് ജയിൽ, 
പൊൻകുന്നം 
രൂപ 3 ലക്ഷം 
7 / 2008 സബ് ജയിൽ, 
ആലത്തൂർ 
രൂപ 5 ലക്ഷം 
8 / 2008 - സബ് ജയിൽ, 
വൈത്തിരി 
രൂപ 4 ലക്ഷം 


- ( 3) 
സൂപ്രണ്ട്, 
സബ് ജയിൽ, 
മൂവാറ്റുപുഴ 
സൂപ്രണ്ട്, 
സബ് ജയിൽ, 
പൊൻകുന്നം 
സൂപ്രണ്ട്, 
സബ് ജയിൽ, 
ആലത്തൂർ 
സൂപ്രണ്ട്, 
സബ് ജയിൽ, 
വൈത്തിരി 


ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 22 - 3 - 2008 , 4 മണി. 

ടെണ്ടർ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 25 - 3- 2008, 3 മണി. 

- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 25- 3- 2008, 
4 മണി. 


office on or before 10 - 4 - 2008 at 4 p . m . Tenders received 
late will not be entertained . The duly received tenders will 
be opened at 11 -4 - 2008 , 3 p . m . in the presence of the 
tenderers or their authorised representatives who may 
present at that time. 

Further deatils can be obtained from this office 
during working hours. The undersigned reserves the right 
to reject any tender without assigning any reason . 

- കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഓക്സിജൻ നിറച്ച 
സിലിണ്ടറുകൾ ( 50 എണ്ണം) താഴെപ്പറയുന്ന പെസിഫിക്കേഷ 
നുകളിൽ വിതരണം ചെയ്യുന്നതിനായി മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിക്കുന്നു. 
ഗ്യാസ് കപ്പാസിറ്റി 

7.1 മീറ്റർ 
വാട്ടർ കപ്പാസിറ്റി 

46.7 ലിറ്റർ 
ടെസ്റ്റ് പ്രഷർ 

250 കി . ഗ്രാം കെ . എം . 
വർക്കിംഗ് പ്രഷർ 

135 മുതൽ 150 കി. ഗ്രാം / 

സെ . മീ . 
സിലിണ്ടർ വെയ്റ്റ് ഏകദേശം 54 കി. ഗ്രാം. 
ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസിവിൽ നിന്നും 
വാങ്ങിയ എക്സ്പോഷർ സർട്ടിഫിക്കറ്റ്. 

ദർഘാസ് പ്രതങ്ങൾ 450 രൂപ നിശ്ചിത തുക അടച്ച് 
ഓഫീസിൽനിന്നും 9- 4 -2008 വരെ വാങ്ങാവുന്നതാണ്. ദർഘാസ് 
പത്രങ്ങൾ തപാലിൽ ആവശ്യമുള്ളവർ 40 രൂപ അധികമായി 
മണിഓർഡർ ആയി അയയ്ക്കേണ്ടതാണ്. മണിഓർഡറുകൾ 
ദർഘാസ് വിൽപ്പന അവസാനിക്കുന്നതിന് 10 ദിവസം മുൻപ് 
ലഭി ക്കേ ണ്ട താ ണ് . ദർഘാസ് പ്രത ത്തിന്റെ വില മടക്കി 
നൽകുന്നതല്ല. 

മുദ്രവച്ച ദർഘാസ് കവറിനുമുകളിൽ “ദർഘാസ് നമ്പർ 
സി2 -3161/ 08/ എം . സി . കെ ., ഓക്സിജൻ നിറച്ച് സിലിണ്ടറുകൾ 
വിതരണം ചെയ്യുന്നതിന് (50 എണ്ണം) എന്ന മേലെഴുത്തോടു 
കൂടി പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, കോട്ടയം- 8 എന്ന 
വിലാസത്തിൽ 10 -4 - 2008, 4 മണിക്കു മുൻപ് ലഭിക്കത്തക്കവിധം 
അയയ്ക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്നതോ 
അപൂർണ്ണമായതോ ആയ ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. 
യഥാസമയം ലഭ്യമായ ദർഘാസുകൾ 11 - 4 - 2008 , 3 മണിക്ക് 
തുറക്കുന്നതാണ്. 

- വിശദവിവരങ്ങൾ ദർഘാസ് പ്രതത്തിനോടൊപ്പം ലഭ്യമാണ്. 
യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസുകൾ നിരസിക്കു 
വാനുള്ള അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 


Prisons Headquarters , 
Poojapura , 
Thiruvananthapuram - 12 . 


( Sd.) 
Additional Director General 

of Police ( Prisons). 


Medical Education Department 

TENDER NOTICES 


No. C2/3161/ 2008/ MCK. 22nd February 2008 . 

Sealed competitive tenders are invited for the 
purchase of 50 Numbers of Oxygen Bulk Cylinders with 
Gas with the following specifications to Medical College , 
Kottayam. 

Gas Capacity - 7 .1 m 
Water Capacity 

46. 7 Ltr. 
Test Pressure 

250 kg Km 
Working Pressure 

135 to 150 Kg/cm2 
Cylinder Weight 

Approx . 54 Kg. 


Exposure Certificate from CCE (Chief Controller of 
Explosive) Government of India. 

Tender forms can be had from this office on 
payment of Rs. 450 prescribed cost in cash or by money 
order till 9 -4 - 2008 . No other modes of remittance will be 
entertained . Those who required tender forms by post, a 
sum of Rs. 40 will be added towards postage charges . 
Money Orders should reach this office at least 10 days 
prior to the closing date of tender sales . Cost of tender 
forms will not be refunded . 


(2 ) 
No. C2/3044 /2008/ MCK . 20th February 2008. 

Sealed competitive tenders are invited for the 
purchase of 35 Numbers of " A Type Cylinders with the 
following specifications to Medical College, Kottayam . 
Gas Capacity 

0 . 7 m 
Water Capacity 

5 Ltr. 
Test Pressure 

250 kg Kcm 
Working Pressure 

135 to 150 Kg/cm2 
Cylinder Weight - Approx . 12 Kg. 


| 


| 


| 


| 


| 


The duly signed tenders superscribed on the 
envelope as “ Tender No . C2/3161/ 08 /MCK for the 
Purchase of Oxygen Bulk Cylinders” addressed to the 
" Principal, Medical College, Kottayam ” should reach this 


Exposure Certificate from CCE ( Chief Controller of 
Explosive) Government of India . 


Tender forms can be had from this office on 
payment of Rs. 450 prescribed cost in cash or by money 
order till 25 - 3 - 2008 . No other modes of remittance will be 
entertained . Those who required tender forms by post, a 
sum of Rs. 40 will be added towards postage charges. 
Money Orders should reach this office at least 10 days 
prior to the closing date of tender sales. Cost of tender 
forms will not be refunded . 

The duly signed tenders superscribed on the 
envelope as “ Tender No. C2 / 3044 / 08 /MCK for the 
Purchase of Oxygen Cylinders ” addressed to the 
“Principal, Medical College, Kottayam ” should reach this 
Office on or before 26 - 3 - 2008 at 4 p . m . Tenders received 
late will not be entertained . The duly received tenders will 
be opened at 27 - 3 - 2008 , 3 p . m . in the presence of the 
tenderers or their authorised representatives who may 
present at that time. 

Further deatils can be obtained from this office 
during working hours. The undersigned reserves the right 
to reject any tender without assigning any reason . 


Registration Department 
TENDER NOTICE 

[ 6/2007-08] 
- No. IT- 1/1827/2008. 

6th March 2008. 
The Inspector General of Registration , Department of 
Registration , on behalf of the Governor of Kerala, invites 
sealed tenders for Running Contracts for the Supply of 
UPS Batteries as and when required for one year from 
the data of first supply order in the offices under 
Registration Department across the sate of Kerala. The 
tender documents can be had from the office of the 
Inspector General of Registration , Vanchiyoor, 
Thiruvananthapuram from 10 - 3 - 2008 to 19 - 3 - 2008 , till 
12 p . m . on payment of Rs. 1, 000 + VAT @ 4 % . Other 
details of tender can be had from the office of the 
Inspector General of Registration on all working days till 
19 - 3 - 2008 or can be downloaded from the website 
| www. keralaregistration. gov.in . Last date of receipt of 

tenders will be up to 1 p . m . on 19 - 3 -2008 and the tender 
will be opened at 3 p . m . on the same day in the office of 
the Inspector General of Registration , Vanchiyoor, 
Thiruvananthapuram , in the presence of the tenderers or 
their authorized representatives who may be present at 
that time. 


|| 


| 


| 


Scope of Work 

This tender for Running Contract is intended for the 
supply of UPS Batteries required by various Sub Registry 
Offices in Kerala under the Department of Registration for 
a period of one year from the date of first Purchase 
Order. 


General Terms and Conditions 


- കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഓക്സിജൻ നിറച്ച 
സിലിണ്ടറുകൾ " എ ടൈപ്പ് (35 എണ്ണം) വാങ്ങുന്നതിനായി 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിക്കുന്നു. 

ഗ്യാസ് കപ്പാസിറ്റി - 0.7 മീറ്റർ 
വാട്ടർ കപ്പാസിറ്റി - 5 ലിറ്റർ 
ടെസ്റ്റ് പ്രഷർ - 250 കി. ഗ്രാം കെ . എം 
വർക്കിംഗ് പ്രഷർ 135 മുതൽ 150 കി . ഗ്രാം / സെ . മീ . 
സിലിണ്ടർ ഭാരം - 12 കി. ഗ്രാം . 

നിർമ്മാ താ വിന്റെ പരി ശോ ധ ന സർട്ടി ഫി ക്ക റ്റ്, 
എക്സ്പോഷർ സർട്ടിഫിക്കറ്റ് എന്നിവയും ടെൻഡറിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

- ദർഘാസ് പ്രതങ്ങൾ 450 രൂപ നിശ്ചിത തുക അടച്ച് 
ഓഫീസിൽനിന്നും 25- 3- 2008 വരെ വാങ്ങാവുന്നതാണ്. ദർഘാസ് 
പത്രങ്ങൾ തപാലിൽ ആവശ്യമുള്ളവർ 40 രൂപ അധികമായി 
മണിഓർഡർ ആയി അയയ്ക്കേണ്ടതാണ്. മണിയോർഡറുകൾ 
ദർഘാസ് വിൽപ്പന അവസാനിക്കുന്നതിന് 10 ദിവസം മുൻപ് 
ലഭി ക്കേ ണ്ട താ ണ് . ദർഘാസ് പത ത്തിന്റെ വില മടക്കി 
നൽകുന്നതല്ല. 

- മുദ്രവച്ച ദർഘാസുകൾ കവറിനു മുകളിൽ “ദർഘാസ് 
നമ്പർ സി2 - 3044/ 08/ എം . സി . കെ ., ഓക്സിജൻ സിലിണ്ടറുകൾ 
( 35 എണ്ണം) എന്ന മേലെഴു ത്തോടു കൂടി പ്രിൻസിപ്പാൾ, 
മെഡിക്കൽ കോളേജ്, കോട്ടയം - 8 എന്ന വിലാസത്തിൽ 
26- 3- 2008 , 4 മണിക്കു മുൻപ് ലഭിക്കത്തക്കവിധം അയയ്ക്കേണ്ട 
താണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്നതോ അപൂർണ്ണ 
മായതോ ആയ ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . യഥാസമയം 
ലഭ്യമായ ദർഘാസുകൾ 27 -3 -2008, 3 മണിക്ക് തുറക്കുന്നതാണ്. 

-- വിശദവിവരങ്ങൾ ദർഘാസ് പ്രതത്തിനോടൊപ്പം ലഭ്യമാണ്. 
യാതൊരു കാര ണവും കാണിക്കാതെ ദർഘാ സു കൾ 
നിരസിക്കുവാനുള്ള അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 


1. Details of Bid : 

Bid reference - IT-1/ 1827/2008 
Starting date and time for issue — 10 -3 -2008 
Last date and time of receipts — 19 - 3 - 2008 , 12 Noon 
Date and time for opening of the Bid -- 19 - 3 - 2008, 
3 p . m . 
Address at which tender : The Registration 
is to be submitted 

Inspector General , 
Office of the Inspector 
General of Registration , 
Vanchiyoor P . 0 ., 

Thiruvananthapuram . 
2. Bidding Procedure : 
(a ) Bids are invited in two systems, (1) Technical 

and (2 ) Commercial which shall be sealed 
separately and enclosed in a single sealed 
envelope. 


Medical College , 
Kottayam . 


( Sd.) 
Principal. 


(b ) Tender covers containing tenders shall be clearly 

super scribed “ Tender for the supply of UPS 
Batteries under running contract in Registration 


( c ) 


Department and addressed to the Inspector 
General of Registration , Vanchiyoor, 
Thiruvananthapuram -35 . Quotation received after 

the due date and time will be rejected forthwith . 
(c ) Sealed Bids shall be received not later than 

12 hrs on March 19 , 2008 . No Bids will be 
accepted after this date and time under any 
circumstances . This office will not be 
responsible for any postal/courier delay and also 

for reasons beyond the control of this Office . 
(d ) Bids must contain the 

1. Duly filled and signed copy of the 

Government prescribed tender form 
2 . Agreement in stamp paper 
3. EMD 

4 . Item wise Rate quoted 
(e ) All relevant rules and regulation of Government 

of Kerala will be final and applicable and 

binding on all bidders . 
3. Qualification Criteria : 
(a ) Bidder must be in the business of items to be 

quoted from last 3 years (Attach Proof). 
(b ) The Vendor shall have sufficient infrastructure 

to cater the services. They shall have sufficient 
financial and manpower strength in specific 
terms as follows: 
(i) The vendor should have service presence 

in at least 10 districts, with districts not 
having presence being covered from 

neighbouring district . 
( ii) Bidder must be a manufacturer or its 

authorized dealer. The dealers must 
enclose a certificate of authorization of 
manufacturer with the bid . 
The vendor should have sufficient stock 
at Kerala and should be in a position to 
supply the material at any place in the 
state for order value more than 25 ,000 in 

a single lot. 
4 . Period of validity of Bid: 

The Bid shall remain valid for 30 days after the date 
of bid opening. If any bidder withdraws his tender before 
the said period shall without prejudice to any other right 
or remedy, is at liberty to forfeit the EMD absolutely . 
5 . Submission of Bids: 
(a ) Earnest Money Deposit of Rs. 5 ,000 in the form 

of a crossed demand draft in favour of the 
Inspector General of Registraion is to be 
attached with the Bid . Requirement of EMD is 
exempted from those bidders like State /Central 
PSUs. In the case of exemption of EMD , such 
exemption certificate should be enclosed with 
the Price Bid . 


(b ) Bids without EMD will be summarily rejected . 
6 . Opening of Bids: 
(a) The Inspector General of Registration will open 

the Bids on the prescheduled time, date and 
venue in the presence of the bidders ’ 

representatives who choose to attened . 
(b ) The bidders representatives who will be present 

shall sign in the designated register evidencing 
their attendance . In the event of the specific bid 
opening being declared a holiday, the bid shall 
be opened at the same time and location on the 
next working day . 
The bidders names , bid withdrawals , presence 
of bid security and such other details as the 
Inspector General of Registration at his 
discretion may consider appropriate will be 

announced at the bid opening . 
7 . Evaluation of Bids : 
(a ) The Inspector General of Registration will 

examine the bids to determine whether. 

(i) They are complete 
( ii) Required EMDs if any etc . have been 

furnished 
( iii) The documents have been properly 

signed ; and 
(b ) Inspector General of Registration reserves the 

right to use and interpret the bids as it may , in 
his discretion , consider appropriate , when 
selecting bidders for granting of the letter of 

intend /Notification of Award of contract. 
(c) Inspector General of Registration may waive off 

any minor infirmity or non - conformity or 
irregularity in a bid , which does not constitute a 

material deviation , provided such a 
8 . Right to accept or reject any or all bids: 
(a) The Inspector General of Registration reserves 

the right to accept or reject any bids and to 
annul the bidding process and reject all bids at 
any time prior to award of contract, without 
thereby incurring any liability to the affected 
Bidder or Bidders or any obligation to inform 
the affected Bidder or Bidders of the grounds 
for the Inspector General of Registration s 

action . 
(b ) The Inspector General of Registration does not 

bind himself to accept the lowest or any tender 
and reserve to himself the right of accepting the 
whole or any part of tender and bidder shall be 

bound to perform the same at the rate quoted . 
9. Applicable Law : 

The contract shall be interpreted in accordance with 
the laws of the Union of India and will be under the 
jurisdiction of courts in Thiruvananthapuram . 


10 . Taxes and Duties : 


Supplier shall be entirely responsible for all taxes , 
duties , license fees etc . incurred for the performance of 
the contract. No tax or duty will be payable by the 
Inspector General of Registration . 


11 . Warranty : 


The Applicable warranty period for the products 
offered shall be mentioned clearly. 


(b ) Tenderer must quote the prices for all the items 

given in the schedule of requirement as given in 
the Annexure A after considering the value of 

defective old items on buy back scheme. 
(c) The rates for Sealed Maintenance Free (SMF) 

batteries and Tubular Batteries shall be 

mentioned separately . 
16 . Issue of Letter of Acceptance: 

The issue of Letter of Acceptance shall constitute 
the intention of purchaser to enter into the contract with 
the bidder. The bidder shall within 14 (Fourteen ) days of 
issue of Letter of Acceptance , give his acceptance and 
deposit the performance security. The successful bidder 
shall execute an agreement with the purchaser on a non 
judicial stamp paper on the terms and conditions laid 
down in the bid document. 
17. Security Deposit : 
(a) The Supplier shall furnish security deposit in 

the form of Bank Guaranty on non judicial 
stamp paper of Rs. 100 (Rupees hundred only ) 
or Demand draft issued by a Nationalised Bank 
in favour of the Inspector General of 
Registration for an amount of Rs. 80 ,000 
(Rupees eithty thousand only ), within 14 
( Fourteen ) days of issue of the Letter of 
Acceptance . 


12. Delivery : 
(a) Delivery shall be within two (2 ) working days 

after receipt of an order from any District 

Registry Office. 
(b ) Bid prices shall include delivery to all Sub 

Registry Offices and the Office of the Inspector 
General of Registration . All delivery addresses 

are within the state of Kerala . 
13 . Placement of Order : 

The Purchaser shall consider placements of orders 
for supply of goods on those eligible bidder/bidders 
whose offers have been found tecnically, commercially and 
financially acceptable and whose goods have been 
validated by the purchaser. The purchaser reserves the 
rights to counter offer price (s ) against price (s ) quoted by 
any bidder. 
14 . Purchaser s right to vary quantities and contract 
period : 

The Purchaser reserves the right during the currency 
of the contract to increase or decrease by upto 25 % of 
the total quantity of goods specified in the Schedule of 
Requirements of the Department without any change in 
unit price of the ordered quantity or other terms and 
conditions, and this will be binding on the tenderer. In 
exceptional situation where the requirements is of an 
emergent nature and it is necessary to ensure continued 
supplied from the existing venders , the purchaser reserves 
the right to place repeat order upto 50 % of the quantities 
of goods and services contained in the running tender/ 
contract within a period of twelve months from the earliest 
date of agreement at the same rate or a rate negotiated 
(downwardly ) with the existing venders considering the 
reasonability of rates based on prevailing market 
conditions and the impact of reduction in duties and taxes 
etc . No escalation in the rates will be allowed on account 
of any reason whatsoever. 


(b ) The proceeds of the security deposit shall be 

payable to the Purchaser as compensation for 
any loss resulting from the Supplier s failure to 
complete its obligations under the Contract. 
The security deposit in the form of Bank 
guarantee issued by a Nationalized Bank is to 
be furnished in the form provided as per the 
relevant provisions of the Stores Purchase 
Manual valid for a period of one year. 

ANNEXURE A 
Schedule of approximate Requirement 


Sl . Ampere Hour Rating of 
No. Required Batteries 


Approximate 
Requirement 


Units 


1 


12 Volt 26 AH 


100 


No. 


100 


No. 


12 Volt 28 AH 
12 Volt 65 AH 


No. 


12 Volt 80 AH 


No. 


12 Volt 100 AH 


No. 


15. Cost of Items: 


(a) The bidder shall give the total composite price 

inclusive of all levies and taxes . 
Gaz . No. 12 /2008 /DTP.(Stores) 


( Sd .) 
Thiruvananthapuram . Inspector General of Registration . 


10 


Technical Education Department 

SHORT TENDER EXTENSION NOTICE 
No. P1- 4222/2007/ C . 

27th February 2008. 
Sealed tenders are invited for the supply of the 
following items for the use of Civil Departments of 
College of Engineering, Thiruvananthapuram. 


ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - 788 രൂപ. 
ഡ്യൂപ്ളിക്കേറ്റ് 450 രൂപ. 

തപാൽ വഴി - 818 രൂപ. 
ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പനയുടെ അവസാന 
തീയതിയും സമയവും 27 - 3 - 2008, 2 മണി. 

ദർ ഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 28 - 3 - 2008, രാവിലെ 4 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 29-3- 2008, 
11 മണി. 


Tender No. and Item 


| 11/07/ P1/ C - 1. Constant Pressure System 

2 . De airing water apparatus 
3. Lateral Pressure assembly 1000 KPa 
4 . Lateral Pressure assembly 200 KPa 
5. 4 chDisplacement Sensors ( LVDT 
6 . Display unit for digital readout of 
7. LDVT, capable of 6 Channel Input. 


- ദർഘാസ് വില പണമായിട്ടോ മണിയോർഡർ ആയിട്ടോ 
മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖപ്പെടുത്തി, മുദ്രവച്ച കവറുകൾ പ്രിൻസിപ്പാൾ, 
എൻജിനീയറിംഗ് കോളേജ്, തിരു വ ന ന്ത പു രം - 16 എന്ന 
മേൽ വിലാ സ ത്തിൽ അ യ യ് ക്കേ ണ്ട താ ണ് . താമ സിച്ചു 
ലഭിക്കുന്ന ദർ ഘാ സു കൾ പരി ഗ ണി ക്കു ന്ന തല്ല . 
ഒറിജിനൽ ദർഘാസ് പ്രമാണത്തോടൊപ്പം ആകെ വിലയുടെ 
1 % നിരതദ്രവ്യവും 50 രൂപ വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ 
പ്രാഥമിക കരാർ പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്. 


- ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറു മാസംവരെ 
വില നിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 
പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 


College of Engineering , 
Thiruvananthapuram . 


( Sd.) 
Principal. 


Cost of tender forms: 

Original - Rs. 788 
Duplicate - Rs. 450 

By post ( Original ) - Rs. 818 
Last date and time of sale of tender form 
27 -3 - 2008 at 2 p . m . 

Last date and time of receipt of tender — 28 -3 -2008 at 
4 p . m . 

Date and time of opening of tender - 29 -3 - 2008 at 
| 11 a. m . 

Intending tenderers may on application to the 
undersigned to obtain the requisite tender form on which 
tenders should be submitted . Application for the tender 
form should be accompanied by a remittance of above 
prices fixed for the same and which is non -refundable 
under any circumstances . The tender forms are not 
transferable . Cost of tender form is only acceptable by 
Money Order or Cash Remittance to this office. As per 
condition the tenderer should send along with his tender 
an agreement executed and signed in Kerala Stamp Paper 
value of Rs. 50 and Earnest Money Deposit 1 % of the 
total cost of articles tendered . Tenders without agreement, 
tender form and Earnest Money Deposit will be rejected . 

-- തിരുവനന്തപുരം എൻജിനീയറിംഗ് കോളേജിലെ സിവിൽ 
വകുപ്പിൽ ആവശ്യമായ യന്ത്രാപകരണങ്ങൾ വിതരണം ചെയ്യാൻ 
താൽപര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


State Water Transport Department 

ലഘു ദർഘാസ് പരസ്യം 
നമ്പർ സി1 - 1904 / 2008. 

2008 ഫെബ്രുവരി 15. 
സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്ക് താഴെ പറയുന്ന 
സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - 78/ സി1/ 2006 - 07 . 

സപ്ളെ ചെയ്യേണ്ട വസ്ത - സാൻഡ് ബ്ളാസ്റ്റിംഗ് 
യൂണിറ്റ്. 

അടങ്കൽ തുക 1,00,000 രൂപ 
നിരതദ്രവ്യം 1,000 രൂപ 

ദർഘാസ് ഫോറത്തിന്റെ വില 450 രൂപ ( എ സ്. റ്റി. 
ഉൾപ്പെടെ) 

- ദർഘാസ് ഫോറം വിൽപ്പനയുടെ അവസാന തീയതിയും 
സമയവും - 28 - 3 - 2008, 1 മണി. 

ദർ ഘാസ് ലഭി ക്കേ ണ്ട് അ വ സാന തീയതിയും 
സമയവും - 28 - 3 - 2008 , 3 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമ യ വും 
28 - 3 - 2008, 3.15 മണി. 

- ദർഘാസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി 
ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണിവരെ ഈ ഓഫീസിൽ 
ലഭ്യമാണ്. ടെലിഫോൺ നമ്പർ : 0477 2252015. 


ദർഘാസ് നമ്പരും ഇനവും 
11 / 07 / പി1 / സി - 1, കോൺസ്റ്റന്റ് പ്രഷർ സിസ്റ്റം 

2. ഡി. എയറിംഗ് വാട്ടർ അപ്പാരറ്റസ് 
3. ലാറ്ററൽ പ്രഷർ അസംബ്ളി 1000 കെ . പി. എ . 
4. ലാറ്ററൽ പ്രഷർ അസംബ്ളി 2000 കെ . പി . എ . 
5. 4 ചാനൽ സയിൻ ഇൻഡിക്കേറ്റർ 
6. ഡിസ്പ്ളെയിമെന്റ് സെസോർസ് 

(എൽ. വി. ഡി. റ്റി.) 
7. ഡിസ്പ്ളെ യൂണിറ്റ് ഫോർ ഡിജിറ്റൽ 
റിഡൌട്ട് (എൽ. വി. ഡി . റ്റി.) 


( ഒപ്പ്) 
ഡയറക്ടർ. 


ആലപ്പുഴ. 


